Government of Kerala 
കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
- KL/TV( N)/12 /2009 -2011 


OVERN 


സ 
MENT OF 


OF KERALL 

ന 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


17th November 2009 
| 2009 നവംബർ 17 


Vol. LIV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


- 45 


വാല്യം 54 


നമ്പർ 


26th Karthika 1931 
1931 കാർത്തികം 26 


PART III 
Education Department 


TENDER NOTICE 


No. C.D . C./1354/2008 . 


| 18th September 2009. 


towards the cost of forms, nor will the forms be sent per 
V .P. P. Duplicate tender forms, if required , will be issued at 
Rs. 250 + 12. 5 % K VAT per copy. 

P. A . C - Rs. 3,85,000 . 


Sealed tenders are invited for the setting up of conference 
room at Curriculum Development Centre,Kalamassery. 


The tenders should be superscribed “ Tender for setting 
up of conference room ” and addressed to the Joint Director, 
Curriculum Development Centre , H .M . T . Junction , 
Kalamassery. Late tenders will not be accepted . The tenders 
will be opened at 3 .30 p .m . on 26 -11- 2009 in the presence of 
such of the tenderers or their authorised representatives who 
may be present at that time. 

Intending tenderers may on application to the Joint 
Director, Curriculum Development Centre, Kalamassery obtain 
the requisite tender forms on which tenders should be 
submitted . Application for tender forms should be 
accompanied by a cash remittance ofRs. 800 + 12 .5 % KVAT, 
which is the price fixed for a form and which is not refundable 
under any circumstances . The tender forms are not 
transferable. Sale of tender formswill be closed at 3. p .m . on 
26 - 11 -2009. Cheques , Postage Stamps etc. will not be accepted 


കളമശ്ശേരി കരിക്കുലം ഡെവലപ്മെന്റ് സെന്ററിൽ ഒരു 
കോൺഫറൻസ് മുറി തയ്യാറാക്കുന്നതിനായി മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- “ കോൺഫറൻസ് മുറി തയ്യാറാക്കുന്നതിനുള്ള ദർഘാസ്?” 
എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ദർഘാസുകൾ ജോയിന്റ് 
ഡയറക്ടർ, കരിക്കുലം ഡെവലപ്മെന്റ് സെന്റർ, കളമശ്ശേരി 
683 104 എന്ന വിലാസത്തിൽ 26- 11 - 2009 ഉച്ചക്ക് 3 മണിക്കകം 
ലഭിച്ചിരിക്കണം. വൈകി കിട്ടുന്ന ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതല്ല . ദർഘാസുകൾ അന്നേദിവസം ഉച്ചയ്ക്ക് 3. 30 മണിക്ക് 
അന്നേരം ഹാജരായിട്ടുള്ള ദർഘാസുകൾ സമർപ്പിച്ച 
വ്യക്തികളുടെയോ അ വർ അ ധികാരപ്പെടുത്തിയ 
- വ്യക്തികളുടെയോ സാന്നിധ്യത്തിൽ തുറക്കുന്നതാണ്. 


- ദർഘാസ് സമർപ്പിക്കാനാഗ്രഹിക്കുന്നവർ കരിക്കുലം 
ഡെവലപ്മെന്റ് സെന്റർ ജോയിന്റ് ഡയറക്ടറുടെ പക്കൽനിന്നും 
രൂപ 800 + 12.5 % കേരള മൂല്യവർദ്ധിത നികുതി അടച്ച് ദർഘാസ് 
- ഫോറങ്ങൾ കൈപ്പറ്റേണ്ടതാണ്. ദർഘാസ് ഫോറത്തിന്റെ 


Gaz . No . 45/2009/DTP (Education ). 


| 94 


KERALA GAZETTE 


[PART III 


സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ, കൈമനം, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 
അയച്ചു തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


വില യായി അട യ്ക്കുന്ന പ്രസ്തുത തുക യാതൊരു 
കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. ദർഘാസ് ഫോറങ്ങൾ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ 
വില്പന 26- 11 - 09, 3 മണിക്ക് അവസാനിക്കുന്നതാണ്. ചെക്ക്, 
തപാൽ സ്റ്റാമ്പ് എന്നിവ ദർഘാസ് ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ഫോറം VPP യായി അയച്ചുകൊടുക്കുകയോ 
ചെയ്യുന്നതല്ല . ദർഘാസ് ഫോറത്തിന്റെ പകർപ്പ് രൂപ 400 + 12.5 % 
കേരള മൂല്യവർദ്ധിത നികുതി അടച്ചാൽ ലഭിക്കുന്നതാണ്. 

അടങ്കൽ തുക - രൂപ 3, 85,000 
Curriculum Development Centre, 
H .M . T. Junction ,Kalamassery. 

Joint Director: 


( Sd.) 


വിജ്ഞാപനം 


നമ്പർ റ്റി . എക്സ് . 3/ 7851/ 2009. - 2009 ഒക്ടോബർ 22. 

- സാങ്കേ തിക പരീക്ഷാ കൺട്രോളർ 1988 ഏ പിൽ 
മാസത്തിൽ നടത്തിയ ഇലക്ട്രോണിക്സ് ഡിപ്ലോമ പരീക്ഷയിൽ 
തൃശ്ശൂർ വനിതാ പോളിടെക്നിക്കിൽ നിന്നും 13112 രജിസ്റ്റർ 
നമ്പർ പ്രകാരം പാസ്സായ ശീ മതി ധന്യ മാത 
എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു . 

പോ യിരി ക്കു ന്നു . ആർക്കെ ങ്കി ലും ഈ സർട്ടി ഫിക്കറ്റ് 
കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, 
തിരുവനന്തപുരം- 40 എന്ന വിലാസത്തിൽ അയച്ചു തരുവാൻ 
താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി.എക്സ് . 3/7888 /2009. 2009 ഒക്ടോബർ 21. 

സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1997 ജൂൺ മാസത്തിൽ 
നട ത്തിയ കെ . ജി . ടി . ( TEN) ലോവർ പരീക്ഷയിൽ 

ടെ ക് നി ക്ക ൽ ഹൈസ്ക്കൂൾ, ചെറുവത്തൂരിൽ നിന്നും 
25078 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമതി റോസമ്മ, എം . ജി . എന്നയാൾക്ക് നൽകിയ കെ . ജി . ടി . 
( TEN ) ലോവർ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. 
ആർക്കെങ്കിലും ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് 
സാങ്കേതിക പരീക്ഷാ കൺട്രോളർ, കൈമനം, തിരുവനന്തപുരം 
എന്ന വിലാസത്തിൽ അയച്ചുതരുവാൻ താൽപ്പര്യപ്പെടുന്നു . 


- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


നമ്പർ റ്റി. എക്സ് . 3 / 8030/ 2009 . 2009 ഒക്ടോബർ 22 . 

- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 1995 ഏപ്രിൽ മാസത്തിൽ 
- നടത്തിയ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ പാലക്കാട് സർക്കാർ പോളിടെക്നിക്കിൽനിന്നും 
17863 ര ജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ ശീ മാ ൻ 
സന്ദീപ് കുമാർ, പി . ബി. എന്ന ആൾക്ക് നൽകിയ ഡിപ്ലോമ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു. ആർക്കെങ്കിലും ഈ 
സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സാങ്കേതിക പരീക്ഷാ 
കൺട്രോളർ , തിരു വ ന ന്തപുരം- 40 എന്ന വിലാസത്തിൽ 
അയച്ചു തരുവാൻ താൽപ്പര്യപ്പെടുന്നു . 

- പുതിയ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
പരാതി ഉണ്ടങ്കിൽ ഈ പരസ്യ തീയതി മുതൽ ഒരു 
മാസത്തിനകം രേഖാമൂലം അറിയിക്കേണ്ടതാണ്. 


(2) 


നമ്പർ റ്റി. എക്സ് . 3/ 8678 /2009. 2009 ഒക്ടോബർ 21. 

- സാങ്കേതിക പരീക്ഷാ കൺട്രോളർ 2001 ഏപ്രിൽ മാസത്തിൽ 
നടത്തിയ ആട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ 
പരീക്ഷയിൽ വെണ്ണിക്കുളം സർക്കാർ പോളിടെക്നിക്കിൽ 
നിന്നും 984691 രജി സ്റ്റർ നമ്പർ പ്രകാരം പാസ്സായ 
ശ്രീമാൻ സനു എസ്. തോമസ്എന്ന ആൾക്ക്നൽകിയ ഡിപ്ലോമാ 
സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടുപോയിരിക്കുന്നു . ആർക്കെങ്കിലും ഈ 


സാങ്കേതിക പരീക്ഷാ 
കൺട്രോളറുടെ കാര്യാലയം, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ജോയിന്റ് കൺട്രോളർ. 


